


Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 -2012 with RNI 
Reg. No. KL/TV ( N )/634/2015- 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERNS 


കര 


കാർ 


രള സർക്കാ 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


- 2017 നവംബർ 21 
21st November 2017 

1193 വൃശ്ചികം 6 
6th Vrischikam 1193 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 കാർത്തികം 30 
30th Karthika 1939 


PART I 


Notifications and Orders issued by the Government 


നിയമ വകുപ്പ് 
നിയമ (എച്ച്) 
വിജ്ഞാപനം 


നമ്പർ 21771/എച്ച്3 / 2016/ നിയമം. 


തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10 . 


- (1) 


നമ്പർ 3257 / എച്ച്3 / 2016/ നിയമം. 

- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10 . 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ(1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട്) 
3- 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം 
ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 


അധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, കേരള സർക്കാർ, 


- ശ്രീ . ഡി. രാധാകൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ്, ഗീത ഭവനം, 


പാറക്കര പി . ഒ., തട്ടയിൽ, പത്തനംതിട്ട - 691 525 എന്നയാളെ 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952- ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 
3- 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം 
ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, കേരള സർക്കാർ, 
ശ്രീ . ഉമ്മൻ തോമസ്, അഡ്വ ക്കേ റ്റ്, കൊച്ച മ്പ ല ത്തിൽ, 
പെരിങ്ങാല പി. ഒ., കായംകുളം, ആലപ്പുഴ-689 505 എന്നയാളെ 
ആലപ്പുഴ റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട് കാർത്തിക പ്പള്ളി, 
മാവേലിക്കര എന്നീ താലൂക്ക് പ്രദേശത്തേക്ക് 12 -7 - 2016 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷക്കാലയളവിലേക്ക് 
നോട്ട റി യായി (രജിസ്റ്റർ നമ്പർ 21/ 97/ ALPA ) ഇതിനാൽ 
പുനർനിയമിക്കുന്നു. 


പത്ത നം തിട്ട റവന്യു ജില്ലയിൽ ഉൾപ്പെട്ട മുഴു വൻ 


പ്രദേശത്തേക്ക് 14- 7- 2016 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു 


വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 2 / 98 /PTA ) 


ഇതിനാൽ പുനർനിയമിക്കുന്നു. 


Gaz . No, 46/ 2017/DTP (Part I). 


164 


KERALA GAZETTE 


[PART I 


നമ്പർ 2147 /എച്ച്3/2017/ നിയമം. 

തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട്) 
3 - 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം 
ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അ ധി കാ ര ങ്ങ ൾ വി നി യോ ഗിച്ച്, കേരള സർക്കാർ , 

ശ്രീ . എം . ഷറഫുദ്ദീൻ, അഡ്വക്കേറ്റ്, ഷാസ്, ചെറ്റംകൂൺ, 
തല ശ്ശേരി, കണ്ണൂർ- 670 101 എന്നയാളെ കണ്ണൂർ റവന 
ജില്ലയിൽ ഉൾപ്പെട്ട തല ശ്ശേരി താലൂക്ക് പദേ ശ ത്തേക്ക് 
26 - 2 - 2016 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 5/ 2011 /KNR ) 
ഇതിനാൽ പുനർനിയമിക്കുന്നു. 


നമ്പർ 8462/ എച്ച്3 / 2017 / നിയമം. 

തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10 . 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്ട് ) 3 - 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശ്രീ . എം . പി . കൃഷ്ണ ൻ നായർ, അഡ്വ ക്കേ റ്റ് , 904 , 
പസ ന്ന വി ഹാർ , ആർ മി വെൽഫ യ ർ ഹൗസിംഗ് 
ഓർഗ നെ സേ ഷൻ, മറൈൻ ഡവ്, കൊച്ചി - 682 031 
എന്നയാളെ എറണാകുളം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട മുഴുവൻ 
(പദേ ശ ത്തക്ക് 9 - 10 - 2017 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
3/ 97/EKM) ഇതിനാൽ പുനർനിയമിക്കുന്നു. 

- ( 8) 
നമ്പർ 8465 /എച്ച്3 /2017/ നിയമം. 

- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്ട്) 3 - 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശീ . ഒ . കെ . ശശീന്ദൻ, അഡ്വക്കേറ്റ്, കുന്നത്ത് ഹൗസ്, 
പള്ളിപ്പൊയിൽ, മവ്വഞ്ചേരി പി. ഒ., കണ്ണൂർ- 670 613 എന്നയാളെ 
കണ്ണൂർ റവന്യു ജില്ലയിൽ ഉൾപ്പെട്ട കണ്ണൂർ താലൂക്ക് 
പ്രദേശത്തേക്ക് 21- 10 - 2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു 
വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
6 / 99 / KNR ) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


നമ്പർ 2992/ എച്ച്3 / 2017 / നിയമം. 

- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10 . 
- 1952 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ ( 19 52 - ലെ 53 - ാം 
കേന്ദ്ര ആക്ട്) 3 - 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ , ശ്രീ . സുധീർ ചന്ദ്ര ബാബു , അഡ്വ ക്കേ റ്റ്, 
വയലുവീട്, കോയിവിള , തേവലക്കര പി. ഒ., കൊല്ലം - 690 524 
എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കൊല്ലം 
താലൂക്ക് പ്രദേശത്തേക്ക് 11- 6- 2017 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
5 / 99 / KLM) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


- (5) 
നമ്പർ 6558/എച്ച്3/ 2017/ നിയമം. 

തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് 
ആക്ട്) 3- 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശ്രീ . സി . എ . ജോണി, അഡ്വക്കേറ്റ്, ചിരിയൻകണ്ടത്ത് ഹൗസ്, 
മുതുവാറ്റൂർ, പി . ഒ. ചാവക്കാട്, തൃശ്ശൂർ- 680 506 എന്നയാളെ 

കേരള സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശത്തേക്ക് 13 - 10 - 2017 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷക്കാലയളവിലേക്ക് 

നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 34 / 97 / TCR ) ഇതിനാൽ 
പുനർനിയമിക്കുന്നു . 


നമ്പർ 8558/ എച്ച്3 / 2017/ നിയമം. 

-- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്ട് ) 3 - o 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശ്രീ . കെ . ജി . പുരുഷോത്തമൻ നായർ, അഡ്വക്കേറ്റ്, പൗർണ്ണമി, 
ത്യക്ക യിൽ ക്ഷേത്ര ത്തിനു സമീ പം , പു തു പള്ളി, 

കോട്ടയം - 686 011 എന്നയാളെ കോട്ടയം റവന്യൂ ജില്ലയിൽ 
ഉൾപ്പെട്ട മുഴുവൻ പ്രദേശത്തേക്ക് 11 - 10 - 2017 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
(രജിസ്റ്റർ നമ്പർ 21/97 /KTM) ഇതിനാൽ പുനർനിയമിക്കുന്നു . 

- (10) 
നമ്പർ 21075/എച്ച്3 / 2017 / നിയമം. 

തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10 . 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട് ) 3- 0 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശീ . അബഹാം ജോർജ്, അഡ്വക്കേറ്റ്, പച്ചയിൽ ഹൗസ്, 
ഊന്നു ങ്കൽ പി . ഒ ., ഓമല്ലൂർ വഴി, പത്തനം തിട്ട - 689 647 
എന്നയാളെ പത്ത നം തിട്ട റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട 

കോഴഞ്ചേരി താലൂക്ക് പ്രദേശത്തേക്ക് 7 - 1- 2017 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി 
(രജിസ്റ്റർ നമ്പർ 1/ 99/ PTA ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


- ( 6 ) 


നമ്പർ 8359 / എച്ച്3 / 2017/ നിയമം. 

- തിരുവനന്തപുരം, 2017 ഒക്ടോബർ 10. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്) 3 - 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 
ശ്രീ . വി . സി . ജോസ്, അഡ്വക്കേറ്റ്, വെകാനിൽ ഹൗസ്, 
വൈപ്പൂർ പി. ഒ ., മല്ലപ്പള്ളി, പത്തനംതിട്ട - 689 588 എന്നയാളെ 
പത്തനംതിട്ട റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട തിരുവല്ല റവന്യൂ 
ഡിവി ഷ ണൽ ഓഫീസറുടെ അധികാ ര പ രി ധി യിലുള്ള 
പദേ ശ ത്തേക്ക് 16 - 10 - 2017 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
7/97/PTA ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 
ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


8 


